Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


SOVERNMENT 


BAO 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 21 
21st September 2021 

1197 കന്നി 5 
5th Kanni 1197 


നമ്പർ 


37 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 30 
30th Bhadra 1943 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


295 


1398 


KERALA GAZETTE 


[ PART IV 


ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് 


ദർഘാസ് പരസ്യം 


നമ്പർ 2484 2021 എ.സി.എഫ്.എസ് , ( കെ , കെ . ഡി . സ 

2021 സെപ്റ്റംബർ 8 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ജില്ല ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ താഴെ പറയുന്ന വിഭാഗത്തിലുള്ള 
വാഹനം ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡവർ ഉൾപ്പെടെ വിട്ടു നൽകുന്നതിനായി വാഹന ഉടമകളിൽ നിന്ന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് വാഹനത്തിന്റെ പേര് പ്രോജക്ടിന്റെ പേരും 

ദർഘാസ് ഫോറത്തിന്റെ പ്രവർത്തിയുടെ 
നമ്പർ 

അടങ്കൽ തുകയും 

വില 

കാലാവധി 
₹ 

കരാർ കാലാവധി 


എ . സി . 


വര 


1 / 2021-22 മഹീന്ദ്ര ബോലീറോ ടാറ്റാ സുമോ ക്യു.ആർ.ടി / ഭക്ഷ്യസുരക്ഷാ 400 + 18 % 

2021 നവംബർ 
മാരുതി എർട്ടിഗ സ്വിഫ്റ്റ് ഡിസയർ അടിയന്തിര പ്രവർത്തനം ജി . എസ് . ടി . 1 മുതൽ 2022 
എഫ് . എസ് . ഹോണ്ട അമേസ് , ഷെവർലെറ്റ് പരമാവധി പ്രതിമാസ 

ഒക്ടോബർ 31 
( കെ.കെ.ഡി ) എൻജോയ് ടാറ്റാ ഇൻഡിഗോ 

വാടക ? 40,000 ( പരമാവധി 
2000 കി.മീന് ) ( പ്രതിമാസം 

മിനിമം കിലോമീറ്റർ 1000km ) 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 19-10-2021 മുതൽ 22-10-2021 വരെയുള്ള പ്രവർത്തി ദിവസങ്ങളിൽ 
ഉച്ചയ്ക്ക് ഒരു മണിവരെ . 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും -29-10-2021 ഉച്ചയ്ക്ക് 1 മണി വരെ . 
ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും -29-10-2021 വൈകുന്നേരം 3 മണി . 

ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ എല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധകമാണ് . കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ് . മേൽ 
പ്രസ്താവിച്ച വാഹന കരാറിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് . 

പ്രോജക്ടിന്റെ പേര് Quick Response Team ( QRT ) , ഭക്ഷ്യസുരക്ഷാ അടിയന്തിര പ്രവർത്തനം 
അടങ്കൽ തുക പരമാവധി പ്രതിമാസ വാടക ( 40,000 രൂപ ( പരമാവധി 2000 കി.മീന് ) ജി.എസ്.ടി. ഉൾപ്പെടെ 


നിബന്ധനകൾ 


1 . 


24 മണിക്കൂറും വൈഡവറുടെ സേവനം ലഭ്യമാക്കണം . വാഹനത്തിന് രണ്ട് ഡവർ വേണം . ഏതെങ്കിലും കാരണവശാൽ 
നിലവിലെ ഡവർക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ കരാറുകാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഡവറെ നൽകേണ്ടതാണ് . 
2. വാഹനത്തിന്റെ കാലപ്പഴക്കം 5 വർഷത്തിൽ കൂടാൻ പാടില്ലാത്തതാകുന്നു . 
3. ടാക്സി പെർമിറ്റ് വാഹനത്തിന് ഉണ്ടായിരിക്കണം . ഡവർക്ക് ബാഡ്ജ് നിർബന്ധം 
4. ലോഗ് ബുക്ക് അതാത് ദിവസം രേഖപ്പെടുത്തി അതാത് ഓഫീസറുടെ ഒപ്പ് നിർബന്ധം . 
5. ലോഗ് ബുക്ക് സമയം രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് . 
6. വാഹനത്തിന്റെ മെയിന്റനൻസ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നടത്തുകയും ഭക്ഷ്യസ്യരക്ഷാ പ്രവർത്തനങ്ങൾക്ക് തടസ്സം 
ഉണ്ടാകാത്ത വിധം ആയിരിക്കുകയും വേണം . ഏതെങ്കിലും വിധം വാഹനത്തിന് റോഡ് ഗതാഗതം പറ്റാത്ത സാഹചര്യത്തിൽ 
കരാറുകാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണം . 
7. മഹീന്ദ്ര ബോലീറോ ടാറ്റാ സുമോ , മാരുതി എർട്ടിഗ സ്വിഫ്റ്റ് ഡിസയർ ഹോണ്ട അമേസ് , ഷെവർലെറ്റ് എൻജോയ് ടാറ്റാ 

ഇൻഡിഗോ എന്നിവയിലേതെങ്കിലുമോ സമാനമായതോ വാഹനം മാത്രമേ അനുവദിക്കുകയുള്ളു . 
8. പ്രതിമാസ വാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അനുവദിക്കുന്നത് അനുസരിച്ച് മാത്രമേ നൽകുകയുള്ളൂ . 
9. പ്രതിമാസ വാടക ക്ലെയിമിന് ലോഗ്ബുക്കിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കേണ്ടതാണ് . 
10. പ്രതിമാസം കുറഞ്ഞ ദൂരപരിധി 1000 കിലോമീറ്റർ . നിശ്ചിത കുറഞ്ഞ ദൂരപരിധി തികയ്ക്കാത്ത പക്ഷം വാഹനം ഓടിയ 

ദൂരത്തിന് ആനുപാതികമായി 50 % വരെ കരാർ തുകയിൽ കുറവ് വരുത്തുന്നതായിരിക്കും . 
11. ക്യു . ആർ.ടി വാഹനം സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ 

ഉണ്ടാകുന്ന പക്ഷം കാലാവധിക്ക് മുന്നേ കരാർ റദ്ദ് ചെയ്യുവാനുള്ള അധികാരം കോഴിക്കോട് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് 

കമ്മീഷണറിൽ നിക്ഷിപ്തമാണ് . 
12. രണ്ട് വാഹനങ്ങൾക്ക് ടെണ്ടർ ക്ഷണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ടെണ്ടറുകൾ സമർപ്പിക്കുമ്പോൾ കവറിനു പുറത്ത് ഏത് 

വാഹനത്തിനാണോ ടെണ്ടർ സമർപ്പിക്കുന്നത് എന്നതിനനുസരിച്ച് QRT - 1 എന്നും QRT - 2 എന്നും രേഖപ്പെടുത്തേണ്ടതാണ് . 


അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയം , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് കമ്മീഷണർ . 


370 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 21:55:56 
+ 05'30 ' 


